Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg . No. 03 ). MMIG 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേര 


29 


09 Tucos 
NMENT OF 


og 


KERALA 


8 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


6th August 2013 

2013 courð 6 
15th Sravana 1935 
1935 ( Ovimo 15 


Queijo 2. 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


THE KERALA STATE WAKF BOARD 


NOTIFICATION 
No. E4 -1833/84 . 

21st May 2013 
In exercise of the powers conferred under Section 27 
of the Wakf Act , 1995 (Central Act 43 of 1995 ) the Kerala 
State Wakf Board hereby delegates to the Junior 
Superintendent, Kerala State Wakf Board , Divisional 
Office, Changanassery all the powers and duties under 
Sections 30 ( 1), 32 (2) (a ), 32 (2 )(f), 32 (2 )(i), 32 (2 )( 1), 32 (2 )(m ), 
32 (2 )(n ), 36 (6 ), 36 (7 ), 44 ( 3 ), 44 (4 ), 47 (1) (a ), 47 (1) (b ), 72 (4 ), 
72 (0 ), 72 (8 ), 77 (2 ) and 92 and Rule 113 of the Kerala Wakf 
Rules 1996 . 


Explanatory Note 
( This does not form a part of the notification , but is 
intended to indicate its general purport.) 

The Kerala State Wakf Board is of the opinion that it 
is necessary in the interest of expediency and better 
management of the Wakf Institutions in the Southern 
Parts of Kerala comprising Kottayam , Alappuzha and 
Idukki Districts to delegate some powers to the Junior 
Superintendent of the Divisional Office , Changanassery. 
Therefore , the Board in its meeting held on 21 -5 - 2013 
decided to delegate the above powers to the Junior 
Superintendent, Kerala State Wakf Board , Divisional 
Office , Changanassery . 

( This notification is intended to achieve the above 
object .) 


(Sd.) 
Chief Executive Officer. 


വിജ്ഞാപനം 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഡിവിഷണൽ ഓഫീസ്, 
KSEB കോംപ്ലക്സ്, കോഴിക്കോട് റോഡ്, മഞ്ചേരി, മലപ്പുറം 
ജില്ല - 676 121 എന്ന വിലാ സ ത്തിൽ നേരിട്ടോ തപാൽ 
മുഖേനയോ ബോധിപ്പിക്കേണ്ടതാണ്. മേൽ അവധിക്കുശേഷം 
വരുന്ന ആക്ഷേ പ ങ്ങളും അഭി പായ ങ്ങളും യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഡബ്ലൂ .എസ്.6-2495/ 13. 

2013 ജൂൺ 5. 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 7994 /RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൃശ്ശൂർ ജില്ല , തലപ്പിള്ളി താലൂക്ക്, 
പെരിമ്പിലാവ് വില്ലേജ്, പള്ളിക്കുളം ജുമാഅത്ത് & അൻവരിയ 
മദ്രസ്സ കമ്മറ്റിയ്ക്ക് 447 / 1982 -ാം നമ്പർ ആധാര പ്രകാരം 
സിദ്ധിച്ചതും തലപ്പിള്ളി താലൂക്ക്, പെരിമ്പിലാവ് വില്ലേജിൽ 
773/ 6, 775 /1P, 776 /4 എന്നീ സർവെ നമ്പരുകളിൽപ്പെട്ടതുമായ 
212 സെന്റ് വസ്തു വിൽ ? 1, 18 ,40, 000 എ സി മേ റ്റിൽ 
കല്ല്യാ ണ മ ണ്ഡപം പണി യു ന്ന തി നായി കേന്ദ്ര വഖഫ് 
കൗൺസിലിൽ നിന്നും നഗര വഖഫ് വികസന പദ്ധതി പ്രകാരം 
? 80,00, 000 (എൺപതു ലക്ഷം രൂപ) ലോണെടുക്കുന്നതിനു 
വേണ്ടി മേൽ വഖഫ് സെക്രട്ടറി ബോർഡിൽ ഒരു അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. 

ആയതിനാൽ മേപ്പടി വഖഫ്വസ്തുവിൽ കല്ല്യാണമണ്ഡപം 
പണിയുന്നതിനായി വസ്തു ഈടു നൽകി കേന്ദ്ര വഖഫ് 
കൗൺസിലിൽ നിന്നും 7 80 ലക്ഷം ലോണെടു ക്കു ന്നതു 
സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ 
അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ 
വിജ്ഞാ പനം സർക്കാർ ഗസറ്റിൽ പ്രസി ദ്ധ പ്പെ ടു ത്തി 
15 ദിവ സ ത്തി നകം ചീഫ് എക്സിക്യുട്ടീവ് ഓഫീസർ, 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിനു 
സമീപം, വി . ഐ . പി . റോഡ്, കലൂർ, കൊച്ചി - 682 017 
എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയി ക്കേ ണ്ട താ ണ് . 
നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും 
അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോർഡ് പരിഗണിക്കുന്നതല്ല 
എന്ന വിവരംകൂടി അറിയിക്കുന്നു . 


നമ്പർ എ1- 7951/ സി. ആർ. 

2013 ജൂൺ 3. 
-- കേരളാ സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 7951/RA നമ്പരായി 
രജിസ്റ്റർ ചെയ്ത മലപ്പുറം ജില്ല , ഏറനാട് താലൂക്ക്, അരീക്കോട് 
വില്ലേജ്, ഉമ്മത്തുൽ ഇർഷാദ് സംഘത്തിനവകാശപ്പെട്ട താഴെ 
A കോളത്തിൽ ചേർത്ത വസ്തുക്കൾ B കോളത്തിൽ ചേർത്ത 

ശ്രീ . വട്ടിക്കുത്ത്ഉമ്മർ എന്നയാളുടെ സ്ഥലവുമായി ഒത്ത് 
മാറു ന്ന തി നുള്ള ബോർഡ് അനു മ തിക്കായി വഖ ഫിന്റെ 
സെക്രട്ടറി ശ്രീ . യു . കുഞ്ഞുമുഹമ്മദ് എന്നയാൾ അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. 


ക്രമ ആധാര അംശം/ 
നമ്പർ നമ്പർ - ദേശം 


റീ . സ . വിസ്തീർണ്ണം 


- 


1 


887 / 79 


76 / 2 pt. 


70.5 സെന്റ് 


അരീക്കോടി 
ഉഗ്രപുരം 


2 


887 /79 


76 / 1 pt. 


39 സെന്റ് 


അരീക്കോട്/ 
ഉഗ്രപുരം 


3 


888 / 79 


76 / 2 pt. 


1.46 ഏക 


അരീക്കോട്/ 
ഉഗ്രപുരം 
അരീക്കോടി 
ഉഗ്രപുരം 


4 


888/ 79 


76 / 1 pt. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഓഫീസ്, 
വി . ഐ . പി. റോഡ്, കലൂർ, 
കൊച്ചി. 


69 സെന്റ് 


( ഒപ്പ്) 
- ചീഫ് എക്സിക്യൂട്ടീവ് 

ഓഫീസർ. 


5 


1023 / 2001 അരീക്കോട്/ 

ഉഗ്രപുരം 


79 / 3A pt. 
പുതിയ 
റീ . സ . 91/ 5 


2.02 ആർ 
( 5 സെന്റ്) 


വസ്തു ഒത്തുമാറ്റ വിജ്ഞാപനം 


(1) 


റീ . സ . 


വിസ്തീർണ്ണം 


[ 1995 - ലെ വഖഫ് നിയമം 51( 2), വഖഫ്റൂൾ 

- 94(4) പ്രകാരം) 


| ക്രമ ആധാര അംശം/ 
നമ്പർ നമ്പർ ദേശം 


1 


822 / 11 


6.52 സെന്റ് 


അരീക്കോട് 
പുത്തലം 


BL . 31, 
342 / 10 
പ . സ . 425 / 3 


2 


2587/ 13 


പ . സ . 8 / 2 


വെറ്റിലപ്പാറ 
7 അരീക്കോട് 


95 സെന്റ് 
38.45 ആർ 


നമ്പർ എ - 1999 / CR & 2035/CR. - 

2013 മേയ് 30. 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 1999 /RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇർഷാദുസ്സ്വിബിയാൻ മദ്രസ്സ നടത്തിവരുന്ന 
ഹയാത്തുൽ ഇസ്ലാം സംഘ ത്തിനും 2035 / RA നമ്പ രായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചരക്കുന്നത്ത്പള്ളിയുടേയും സംയുക്ത 

കൈവശത്തിലുള്ള തിരൂരങ്ങാടി താലൂക്ക്, തൃക്കുളം അംശം 
ദേശത്ത് സർവെ 358 / 1- ൽപ്പെട്ട /2 ( അര) സെന്റ് സ്ഥലവും 
അതിലിരിപ്പു മാളികയില്ലാത്ത ഒരു മുറി പീടികയും തിരൂരങ്ങാടി 
താലൂക്ക്, നന്നമ്പ അംശം, ചെറുമുക്ക് ദേശത്ത് എറപറമ്പൻ 
മുഹമ്മദ് ഹാജി എന്ന യാളുടെ മക്കൾ അബ്ദുറഹിമാൻ, 
ഉമ്മർ ഹാജി എന്നിവർക്ക് അവകാശപ്പെട്ട കോഴിക്കോട് താലൂക്ക്, 
കച്ചേരി അംശം, കുറുമ്പകാട്ടശ്ശേരി ദേശത്ത് ബ്ലോക്ക് നമ്പർ 9, 
റീ . സ . 585 - ൽപ്പെട്ട 1. 902 Ares സ്ഥലവും അതിലിരിപ്പു 
കെട്ടിടവും തമ്മിൽ ഒത്തു മാറുന്നതിന് അനുമതിക്കായി മേൽ 
വഖഫിന്റെ മുത വല്ലിമാർ ബോർഡ് മുമ്പാകെ അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. 

ടി അപേക്ഷ പരിഗണിച്ച് ഒത്തു മാറ്റത്തിന് അനുമതി 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
അഭി പാ യമോഉണ്ടങ്കിൽ ആയത് ഈ വിജ്ഞാ പനം 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം സീനിയർ സൂപ്രണ്ട്, 


ആയതിനാൽ മേൽ പ്രകാരമുള്ള പട്ടിക വസ്തുക്കൾ 
- പരസ്പരം ഒത്തുമാറുന്ന ത് സംബന്ധിച്ച് ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ 
ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി 15 ദിവസങ്ങൾക്കകം 
സീനി യർ സൂപ ണ്ട് , കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
ഡിവിഷണൽ ഓഫീസ്, KSEB കോംപ്ലക്സ്, 
കോഴിക്കോട് റോഡ്, മഞ്ചേരി എന്ന വിലാസത്തിൽ അറിയി 
ക്കേ ണ്ട താണ്. നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന 
ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഡിവിഷണൽ ഓഫീസ്, 

കെ .എസ്. ഇ . ബി . കോംപ്ലക്സ്, 
മഞ്ചേരി, മലപ്പുറം. 


( ഒപ്പ്) 
സീനിയർ സൂപ്രണ്ട്. 


